© 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


കേരള സർക്കാർ 


सत्यमेव जयते 


Government of Kerala 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


2021 


QA 


ന് ക 


GOVERNMENT 
OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


2021 ഏപ്രിൽ 20 
20th April 2021 


വാല്യം 10 


നമ്പർ 


1196 മേടം 7 
7th Medam 1196 


16 


Vol . X 


Thiruvananthapuram , 


No. 


Tuesday 


1943 ചൈതം 30 
30th Chaithra 1943 


PART III 


Department of National Employment Services 


ശരിയായ കരിയർ തിരഞ്ഞെടുക്കുന്നതിന് 

കരിയർ ജാലകം 


ശാസ്ത്ര സാങ്കേതിക മേഖല യിലെ ഉന്നത വിദ്യാഭ്യാസ 
സ്ഥാപനങ്ങളെക്കുറിച്ച് അറിവ് പകരുന്ന ഇന്ത്യയിലെ ഉന്നത 
വിദ്യാ ഭ്യാസ സ്ഥാപ ന ങ്ങ ളെ സംബ ന്ധിച്ചും ലഘു ലേഖ 
ലഭ്യ മാ ണ് . ഈ ലഘു ലേഖ സൗജന്യമായി നാഷണൽ 
എംപ്ലോയ്മെന്റ് സർവ്വീസ് വകുപ്പിന് കീഴിലുള്ള ജില്ലാ 
എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിലും യൂണിവേഴ്സിറ്റി 
എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ & ഗൈഡൻസ് ബ്യൂറോകളിലും 
കരിയർ ഡെവലപ്മെന്റ് സെന്ററുകളിലും ലഭ്യമാണ് . 


പഥ മ സ്ഥാനം 


ഒ രു രാഷ് ട ത്തിന്റെ സാമൂഹിക സാമ്പ ത്തിക 
വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കും പിൻബലം നൽകുന്നതിൽ 
വിദ്യാ ഭ്യാ സ ത്തി നാ ണ് . 

ഏതൊരു 
വ്യക്തിയുടെയും മഹത്തായ ഒരു കരിയർ ആരംഭിക്കുന്നത് 
ഗുണക ര മായ വിദ്യാഭ്യാസത്തിൽ നിന്നാണ് . അതിവേഗം 
മാറിക്കൊ ണ്ടി രി ക്കുന്ന സാങ്കേതിക വിദ്യ കൾ കരിയർ 
മേഖലയിലാകെ പരിവർത്തനങ്ങൾ സൃഷ്ടിച്ചു മുന്നേറുകയാണ് . 
അതിനാൽ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുന്ന വിദ്യാഭ്യാസം 
വിദ്യാർത്ഥികൾക്ക് നൽകേണ്ടത് ഇന്നിന്റെ ഏറ്റവും വലിയ 
ആവശ്യകതയാണ് . മാറിവരുന്ന തൊഴിൽ മേഖലയ്ക്കനുസരിച്ച് 
ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ദിശാ ബോധം നൽകി , 
അ വ രുടെ അഭി രു ചിയ്ക്ക് നു സ രിച്ച് ശരി യായ കരിയർ 
പടുത്തുയർത്തുന്നതിനാവശ്യമായ കോഴ്സുകൾ തെരഞ്ഞെടു 
ക്കുന്നതിനുള്ള വഴികാട്ടിയായി കരിയർ ജാലകം ലഘുലേഖ 
വർത്തിക്കുന്നു . 


പത്താം ക്ലാസ്സിനുശേഷം പഠിക്കാവുന്ന 

വിവിധ കോഴ്സുകൾ 


1 . 


ഹയർ സെക്കന്ററി എഡ്യൂക്കേഷൻ 


( a ) സയൻസ് ഗ്രൂപ്പ് ( +1 , +2 ) 
( b ) കോമേഴ്സ് ഗ്രൂപ്പ് ( +1 , +2 ) 


( c ) ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് ( +1 , +2 ) 


2 . 


സാങ്കേതിക വിദ്യാഭ്യാസം ( പോളിടെക്നിക് ഡിപ്ലോമകൾ ) 
3. വ്യാവസായിക പരിശീലനം ( ITI കോഴ്സകൾ ) 


4. ഹോസ്പിറ്റാലിറ്റി 


എസ് . എസ് . എൽ . സി . , പ്ലസ് ടു , ബിരുദ തലങ്ങളിലെ 
പഠന ശേഷമുള്ള ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകൾ , ലഭ്യമായ 
തൊഴിലവസരങ്ങൾ എന്നിവ സംബന്ധിച്ച് ഈ ലഘുലേഖയിൽ 
പ്രതിപാദിക്കുന്നു . പ്ലസ് ടു തലത്തിൽ സയൻസ് , കോമേഴ്സ് , 
ഹ മാ നി റ്റീസ് എന്നീ മൂന്നു വിഭാ ഗ ങ്ങ ളിലും ബിരുദ 
തല ത്തിൽ ബി . എ . ബി . കോം . , ബി . എസ് . സി . എന്നീ 
രണ്ടു വിഭാഗങ്ങളിലും കരിയർ ജാലകം ലഘുലേഖ ലഭ്യമാണ് . 


5 . 


വിനോദ സഞ്ചാരം 


6 . 


സഹകരണ പഠനം 


7. സെക്രട്ടേറിയൽ പ്രാക്ടീസ് 


Gaz , No. 1612021 / DTP ( NES ) . 


419 


32 


KERALA GAZETTE 


[ PART III 


8 . 


8 . 


7. പ്രതിരോധം ( നേവി , ആർമി , ഫയർഫോഴ്സസ് ) 
സി . എ . ഐ.സി.ഡബ്ല . എ . കോഴ്സ്കൾ , കമ്പനി 

സെക്രട്ടറി 
കമ്പ്യൂട്ടർ അധിഷ്ഠിത കോഴ്സുകൾ 


ഫാഷൻ ടെക്നോളജി 
9. ആയുർവേദ , ഹോമിയോ ഫാർമസി 

ലൈബ്രറി സയൻസ് 
11 , ടൈപ്പ് റൈറ്റിങ് 
12. സ്റ്റെനോഗ്രാഫി 
13 , സർട്ടിഫിക്കറ്റ് കോഴ്സസ് ഇൻ 

( a ) എത്തിക്കൽ ഹാക്കിങ് 


10 . 


10 . 


വിദേശ ഭാഷാ പഠനം 


11. കാബിൻകൂ എയർഹോസ്റ്റസ് 

ബി . എഫ് . എ . 


12 . 


( b ) വെബ് ഡിസൈനിങ് 


ബി . എ . ബി . കോം . / ബി . എസ് . സി . - ക്ക് ശേഷം 

പഠിക്കാവുന്ന കോഴ്സുകൾ 


( c ) ഗ്രാഫിക് ഡിസൈനിങ് 


( d ) ആപ്പ് ഡെവലപ്മെന്റ് 
14. ഡിപ്ലോമ ഇൻ വൊക്കേഷൻ 

( a ) ഓട്ടോമൊബൈൽ 


1. ബിരുദാനന്തര ബിരുദ കോഴ്സകൾ ( MA , M.Com . , 

M.Sc. , MCA , M.Voc . , M.Ed. , M.Phil . ) 


2 . 


നിയമ പഠനം 


( b ) അഗ്രിക്കൾച്ചർ 


( c ) ഫുഡ് പ്രോസസിംഗ് 


( d ) റീട്ടെയിൽ മാനേജ്മെന്റ് 
15. വൊക്കേഷണൽ ഹയർ സെക്കന്ററി കോഴ്സുകൾ 
16. സർട്ടിഫൈഡ് അക്കൗണ്ടിംഗ് ടെക്നീഷ്യൻ കോഴ്സ് 
17 , കംപ്യൂട്ടർ കോഴ്സസ് 


3. ബി . എഡ് . 
4 , പി . ജി . ഡിപ്ലോമ in 

( a ) Management 
( b ) Computer Application 
( c ) Hotel Management 


( d ) Digital Marketing 


18 . 


ഭാഷാ പഠനം 


( e ) International Business 


പ്ലസൂവിനുശേഷം പഠിക്കാവുന്ന 

കോഴ്സുകൾ 


( f ) Human Resource Management 


( g ) Banking & Finance 


( h ) Software Engineering 
1 ) Machine Learning 


1. ബിരുദ പഠനം ( ബി . എ . , ബി.കോം . , ബി . എസ് . സി . 

ബി . സി . എ . , ബി . ബി . എ . , B.Voc . ) 
2. പ്രൊഫഷണൽ ബിരുദ പഠനം ( ബി . എ . എൽ . എൽ . ബി . , 

ബി.കോം . എൽ . എൽ . ബി . , മെഡിസിൻ , എഞ്ചിനീയറിംഗ് , 

അഗ്രിക്കൾച്ചർ , ലൈബ്രറി സയൻസ് ) 
3. ട്രാവൽ & ടൂറിസം 
4. ഇന്റഗ്രേറ്റഡ് { Dual പഠനം ( ബി.എസ്.സി. എം.എസ്.സി. , 

എം.എസ്.സി. പി . എച്ച് . ഡി . 
പാരാ മെഡിക്കൽ ബിരുദ ഡിപ്ലോമ കോഴ്സുകൾ 

( ബി.ഫാം . , നഴ്സിംഗ് തുടങ്ങിയവ ) 
6. മറ്റ് ഡിപ്ലോമ കോഴ്സകൾ ( ജേർണലിസം , മീഡിയ 

കോഴ്സുകൾ , ഡിസൈനർ , മാസ്സ് കമ്മ്യൂണിക്കേഷൻ , 
ഫിലിം ടെലിവിഷൻ കോഴ്സുകൾ ) 


6 ) Mobile App Development 
( k ) Public Policy & Management 

( 1 ) Disaster Management 
5. M.LISc . ( ലൈബ്രറി സയൻസ് ) 


6 . 


MBA 


5 . 


7. പാഫഷണൽ കോഴ്സുകൾ ( എം . ഡി.- മെഡിസിൻ , 

M.Tech . , ME ) 
8. Tally 

Business Accounting & Taxation 
എം . എഫ് . എ . 


9 . 


10 . 


നാഷണൽ എംപ്ലോയ്മെന്റ് 
സർവ്വീസസ് ഡയറക്ടറേറ്റ് , 
തിരുവനന്തപുരം . 


( ഒപ്പ് ) 
ഡയറക്ടർ . 


420 


